6 


. 


Regn . No. KERBIL / 2012/ 45073 
- dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV( N )/634/2015 -17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERN 


. 
കരള 


രള സർക്ക 
NMENT OF 


കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 5 


നമ്പർ 


2016 സെപ്റ്റംബർ 6 
6th September 2016 

1192 ചിങ്ങം 21 
| 21st Chingam 1192 

1938 ഭാദം 15 
15th Bhadra 1938 


Vol.VI. 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Fisheries Department 


വിജ്ഞാപനം 


നമ്പർ ഇ / 2093 / 2015 . 


2016 ജൂ 


ലൈ 19. 


ആലപ്പുഴ ജില്ലയിലെ മത്സ്യവകുപ്പ് തേവർവട്ടം ഫിഷറീസ് 
സെക്ഷനിൽപ്പെട്ട കടുത്തപ്പാട് ഊന്നിപ്പാട്ടിലെ 61 -ാം നമ്പർ 
ഊന്നി ഒന്നാം ത ര ത്തിൽപ്പെടുത്തി PTR 27 / 82 പട്ടയ 
പ്രകാരം ചേർത്തല താലൂക്കിൽ പെരുമ്പളം മറ്റത്തിൽ ഭാഗം 
കാവൽക്കടവിൽ ശ്രീ . കൊച്ചപ്പി തങ്കപ്പൻ പേർക്ക് പതിച്ച് 
പട്ടയം നൽകിയിട്ടുള്ളതാകുന്നു. ടിയാന്റെ കാലശേഷം ടിയാൻ 
ഭാര്യ സരോജിനി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ടി 
ഊന്നി കൈമാറ്റം ചെയ്യുവാൻ തീരുമാനിക്കുകയും ഫിഷറീസ് 

ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉത്തരവ് നമ്പർ 2093 / 2015 
തീയതി 11 -1- 2016 പ്രകാരം ടി 61-ാം നമ്പർ ഊന്നി 15 - 2 - 2016 - ൽ 
361-ാം നമ്പരായി പാണാവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ 
രജിസ്റ്റർ ചെയ്ത് തീറാധാരപ്രകാരം പെരുമ്പളം പഞ്ചായത്തിൽ 
ജാതിക്കടവിൽ വിശ്വംഭരൻ പേർക്ക് തീറാക 
വിറ്റിട്ടുള്ളതാകുന്നു . ടി വിശ്വംഭരൻ ടി ഊന്നിവല തന്റെ 
പേരിൽ കൂടി പോക്കുവരവ് ചെയ്ത് പുതിയ പട്ടയം 
നൽകണമെന്ന് കാണിച്ച് പ്രമാണത്തിന്റെ ശരിപ്പകർപ്പ് സഹിതം 


അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അന്വേഷണത്തിൽ ടിയാൻ 
ഇപ്പോൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന പര മ്പ രാ ഗത 
മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടയാളാണെന്നറിയുന്നു . 

മേൽ വിവരിച്ച സാഹ ചര്യ ത്തിൽ കടുത്തപ്പാട് 
ഊന്നിപ്പാട്ടിലെ 61 -ാം നമ്പർ ഊന്നിയുടെ പഴയ പട്ടയം റദ്ദ് 
ചെയ്ത് പുതിയ പട്ടയം ടിയാന് നൽകുന്നതിന് തീരുമാനി 
ച്ചിരിക്കുന്നു. ആയതിന് ആർക്കെങ്കിലും ന്യായമായ ആക്ഷേപമോ, 
നിർദ്ദേശമോ ഉണ്ടെങ്കിൽ അത് ഈ പരസ്യം പ്രസിദ്ധം 
ചെയ്യുന്ന പ്രകാരം പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ട 
താ കു ന്നു . നിശ്ചിത തീയ തി ക്കു ള്ളിൽ യാതൊരു വിധ 
ആക്ഷേപമോ നിർദ്ദേശമോ രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ 
ഇനിയൊരറിയിപ്പ് കൂടാതെ ടി 61 -ാം നമ്പർ ഊന്നിയുടെ പഴയ 
പട്ടയം റദ്ദ് ചെയ്ത് പുതിയ പട്ടയം ടി വിശ്വംഭരൻ 
ജാതിക്കടവിൽ, പെരുമ്പളം പേർക്ക് നൽകുന്നതാണെന്ന് 
സകലമാനപേരെയും അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറാഫീസ്, ആലപ്പുഴ. 


( ഒപ്പ്) 
ഫിഷറീസ് 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


271 


40 


KERALA GAZETTE 


[PART III 


പരസ്യം 

മേൽ വിവരിച്ച സാഹചര്യത്തിൽ പ്രസ്തുത ചീനവലയുടെ 
നമ്പർ ബി1- 412 / 2016. 

2016 ആഗസ്റ്റ് 8. ജമ തന്റെ പേരിലേക്ക് മാറ്റി പുതിയ രജിസ്ട്രേഷൻ 

സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 
- എറ ണാ കുളം ജില്ലയിൽ ക ണ ന്നൂർ താലൂക്കിൽ 

വെളിപ്പറമ്പിൽ തങ്കപ്പൻ ഭാര്യ ശ്രീമതി രാജേശ്വരി ബന്ധപ്പെട്ട 
എളംകുളം വില്ലേജിൽ പുറമ്പോക്ക് പുഴ സർവെ നമ്പർ 1038- ൽ 

രേഖകൾ സഹിതം ഈ ഓഫീസിൽ അപേക്ഷിച്ചിരുന്നു . 
38 -ാം നമ്പരിൽ രജിസ്റ്റർ ചെയ്ത രണ്ടാം തരത്തിൽപെട്ട ഒരു 
വലയ്ക്ക്ഊന്നിപ്പാട് 658 -ാം നമ്പർ ലൈസൻസ് പ്രകാരം 

പരാമർശ ചീനവല ടിയാന്റെ പേർക്ക് മാറ്റി പതിച്ച് പുതിയ 
നെട്ടൂർ കളപ്പുരയ്ക്കൽ കെ . വി . പീതാംബരൻ എന്നയാൾക്ക് 

ലൈസൻസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കുന്നതിന് 
ഡിപ്പാർട്ടുമെന്റിൽ നിന്നും അനുവദിച്ചുകൊടുത്തിട്ടുള്ളതാണ്. ടി 

ആർക്കെങ്കിലും ന്യായമായ പരാതിയുള്ളപക്ഷം ആയത് ഈ 
ഊന്നിവല എറണാകുളം സബ് രജിസ്ട്രാരാഫീസിലെ 2016 - ലെ പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 
1 -ാം പുസ്തകം 2769 -ാം വാല്യം 119 മുതൽ 121 വരെയുള്ള രണ്ടു മാസങ്ങൾക്കകം രേഖാമൂലം ഈ ഓഫീസിൽ 
വശങ്ങളിൽ രേഖപ്പെടുത്തി 1413 -ാം നമ്പരായി രജിസ്റ്റർ ചെയ്ത അറിയിക്കേണ്ടതാണ്. അപ കാ രം പരാ തി ക ളൊന്നും 
തീറാധാര പ്രകാരം എറ ണാ കുളം നെട്ടൂർ ദേശത്ത് - ലഭിക്കാത്തപക്ഷം മേൽ പരാമർശിച്ച് ചീന വലയുടെ ജമ 
കൃഷ്ണാലയം വീട്ടിൽ ഗംഗാധരൻ മകൻ ഉണ്ണികൃഷ്ണൻ കുമ്പളങ്ങി വില്ലേജിൽ കുമ്പളങ്ങി ദേശത്ത് വെളിപ്പറമ്പിൽ തങ്കപ്പൻ 
പേർക്ക് സിദ്ധിച്ചിട്ടുള്ളതാണ്. 

ഭാര്യ ശ്രീമതി രാജേശ്വരി പേർക്ക് പതിച്ച് പുതിയ ലൈസൻസ് 
മേൽ വിവരിച്ച സാഹചര്യത്തിൽ പ്രസ്തുത 

സർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കുന്നതാണ് എന്ന് ഇതിനാൽ 
ഊന്നിവലയുടെ ജമ തന്റെ പേരിലേക്ക് മാറ്റി പതിച്ച് പുതിയ 

അറിയിച്ചുകൊള്ളുന്നു . 
ലസൻ സ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരണമെന്ന് 
ആവശ്യപ്പെട്ടുകൊണ്ട് നെട്ടൂർ കൃഷ്ണാലയം വീട്ടിൽ 

ഫിഷറീസ് ഡെപ്യൂട്ടി 
ഉണ്ണികൃഷ്ണൻ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ 

ഡയറക്ടറുടെ കാര്യാലയം ( മേഖല ) 
ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ടി വല ടിയാന്റെ 

എറണാകുളം, 
പേരിലേക്ക് മാറ്റി പതിച്ച് പുതിയ ലൈസൻസ് സർട്ടിഫിക്കറ്റ് 

ഡോ . സലിം അലി റോഡ്, 

( ഒപ്പ്) 
അനുവദിച്ചുകൊടുക്കുന്നതിന് ആർക്കെങ്കിലും ന്യായമായ 

എറണാകുളം- 682 018. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 
പരാതിയുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ ഒരു മാസത്തിനകം 

അറിയിപ്പ് 
രേഖാമൂലം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. 
അപ്രകാരം പരാതികളൊന്നും ലഭിക്കാത്തപക്ഷം മേൽ 

നമ്പർ സി2 - 1758 / 2016 ( 3). 

2016 ആഗസ്റ്റ് 16 . 
പരാമർശിച്ച ഊന്നിവലയുടെ ജമ എറണാകുളം നെട്ടൂർ 

- എറണാകുളം ജില്ല യിൽ ദേശീയ ജല പാത III- ന്റെ 
ദേശത്ത് കൃഷ്ണാലയം വീട്ടിൽ ഗംഗാധരൻ മകൻ 
ഉണ്ണികൃഷ് ണ ൻ പേർക്ക് പതിച്ച് പുതിയ ലസൻ സ് 

വികസന ത്തിനോട നു ബന്ധിച്ച് മുള വു കാട് വില്ലേജിലെ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കുന്നതാണെന്ന് ഇതിനാൽ 

ചെറിയതാഴം ഊന്നി നിരയിൽ ഉൾപ്പെടുന്ന കുമാരനന്ദയോഗം, 
അറിയിച്ചുകൊള്ളുന്നു . 

അഴിക്കൽ, വൈപ്പിന്റെ പേരിൽ ലൈസൻസുള്ള ലൈസൻസ് 
നമ്പർ 218 - ൽ ഒന്നാം തരത്തിൽപ്പെട്ട രജിസ്റ്റർ നമ്പർ 27 - ൽ 

ഒരു വല , 36 - ൽ /2 വല , 39 - ൽ ഒരു വല , 40 - ൽ ഒരു വല 
ഫിഷറീസ് ഡെപ്യൂട്ടി 

എന്നിങ്ങനെ ആകെ 3 /2 ഊന്നിവലകൾ നീക്കം ചെയ്തിട്ടുള്ളതും, 
ഡയറക്ടറുടെ കാര്യാലയം ( മേഖല ) 

ടി വലകളുടെ ലൈസൻസ് 11 - 2 - 2014 - ലെ സർക്കാർ ഗസറ്റ് 
എറണാകുളം, 
ഡോ . സലിം അലി റോഡ്, 

( ഒപ്പ്) 

(നമ്പർ 6) വിജ്ഞാപന പ്രകാരം റദ്ദ് ചെയ്തിട്ടുള്ളതുമാകുന്നു. 
എറണാകുളം- 682 018. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 

ടി വലകളുടെ നഷ്ടപരിഹാരം കുമാരാനന്ദയോഗം, അഴിക്കൽ, 
വൈപ്പിനുവേണ്ടി നിലവിലെ സെക്രട്ടറിയുടെ പേരിൽ 
അനു വാദിക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേപം/ പരാതി 

ഉണ്ടെങ്കിൽ ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം 
വിജ്ഞാപനം 

ഈ ആഫീസിൽ രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ 
നമ്പർ ബി1 - 475 / 2013 . 

2016 ആഗസ്റ്റ് 12 . 

ഫിഷറീസ് വകുപ്പിൽ നിന്നും അനുവദിച്ചു നൽകിയിരുന്ന ടി 

വലകളുടെ അസ്സൽ പട്ടയം കൈമോശം വന്നിട്ടുള്ളതാണ്. 
എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങി വില്ലേജിൽ പുറമ്പോക്ക് 

ആയത് കൈവശം ലഭിക്കുന്നവർ മേൽപ്പറഞ്ഞ തീയതിക്കകം 
പുഴ സർവെ നമ്പർ 1658- ൽ ലൈസൻസ് നമ്പർ 24- ൽ 46 -ാം 

ഈ ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്. നിർദ്ദിഷ്ട 
നമ്പർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള രണ്ടാം തരത്തിൽപ്പെട്ട ഒരു 

തീയതിക്കുള്ളിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും 
ചീനവല ടി വില്ലേജിൽ വടക്കേ തഴുപ്പിപ്പറമ്പിൽ മാനുവൽ 

ലഭിക്കാത്തപക്ഷം ടിയാന്നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ 
ഒലിവരേ എന്നയാളുടെ പേരിൽ ഫിഷറീസ് വകുപ്പിൽ നിന്നും 

അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതുമാണ്. 
അനുവദിച്ചുകൊടുത്തിട്ടുള്ളതാണ്. കൊച്ചി സബ് രജിസ്ട്രാർ 
ഓഫീസ് വക 1996 - ൽ 1 -ാം പുസ്തകം 995 -ാം വാല്യം 409 
മുതൽ 412 വരെ വശങ്ങളിൽ 5810 -ാം നമ്പരായി രജിസ്റ്റർ ഫിഷറീസ് ഡെപ്യൂട്ടി 
ചെയ്ത് തീറാധാര പ്രകാരം ലൈസൻസിയുടെ അവകാശികൾ ഡയറക്ടറുടെ കാര്യാലയം ( മേഖല ) 
ടി ചീന വല കുമ്പളങ്ങി വില്ലേജിൽ കുമ്പളങ്ങി ദേശത്ത് എറണാകുളം, 
വെളിപ്പറമ്പിൽ തങ്കപ്പൻ ഭാര്യ ശ്രീമതി രാജേശ്വരി പേർക്ക് ഡോ . സലിം അലി റോഡ്, 

( ഒപ്പ്) 
അവകാശം കൊടുത്തിട്ടുള്ളതാണ്. 

എറണാകുളം- 682 018 . ഫിഷറീസ് ഡെപ്യൂട്ടിഡയറക്ടർ. 


272 


